GOVERNMENT 


Kerala Gazette No. 45 dated 17th November 2020 .. 
PART I 


Section iji 


R - E 


കി 


8 


ല 


6 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 

2020 ജൂലൈ 4 
നമ്പർ 9723 ലെഗ്- എച്ച്1/ 2020 നിയമം , 

തിരുവനന്തപുരം, 1195 മിഥുനം 20 

1942 ആഷാഢ o 13 . 


2020 ജൂലൈ 3 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . , 

നിയമ സെക്രട്ടറി, 


G. 49 / 2020 / DTP, 


27 


2 


2020 - ലെ 38 -ാം നമ്പർ ഓർഡിനൻസ് 


2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ ( ഭേദഗതി ) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക - -സംസ്ഥാനത്തെ സാംക്രമിക രോഗങ്ങളുടെ നിയന്ത്രണവും പ്രതിരോധവും 
സംബന്ധിച്ച നിയമങ്ങളെ ക്രോഡീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായി, 2020 - ലെ 
കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് (2020 - ലെ 18 ) 2020 മാർച്ച് 26 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയപ്പോൾ രാജ്യത്തുടനീളം 
കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ലോക്ക്ഡൗൺ കാരണം മുൻകൂട്ടിക്കാണാനാകാത്ത ചില 
ബുദ്ധിമുട്ടുകൾ വന്നുകൂടിയിട്ടുള്ളതിനാൽ പ്രസ്തുത ഓർഡിനൻസിൽ ഭേദഗതി 
ആവശ്യമായതിനാലും; 


ഓർഡിനൻസിൻ കീഴിലെ ചില കുറ്റങ്ങൾ രാജിയാക്കാൻ അനുവദിച്ചില്ലെങ്കിൽ 
ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതിനാലും; 


ഓർഡിനൻസിൻ കീഴിലെ ചില കുറ്റങ്ങൾ രാജിയാക്കുന്നതിലേക്കായി പ്രസ്തുത 
ഓർഡിനൻസ് ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനു ചേഛദം 
( 1 ) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


28 


3 


1 . 


ചുരുക്കപ്പേരും പാരംഭവും.- ( 1 ) ഈ ഓർഡിനൻസിന് “ 2020 - ലെ കേരള 
സാംക്രമിക രോഗങ്ങൾ ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 

( 2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . 


2020 - ലെ 18 -ാം ഓർഡിനൻസ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 
ഈ ഓർഡിനൻസ് നിലനിൽക്കുന്ന കാലത്ത് 2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ 
ഓർഡിനൻസിന് ( 2020 - ലെ 18 ) ( ഇതിനു ശേഷം പ്രധാന ഓർഡിനൻസ് എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 3-0 4 -ം വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


3 . 


7 എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പധാന ഓർഡിനൻസിലെ 7 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


7 എ കുറ്റ ങ്ങൾ രാജിയാക്കൽ.- ( 1 ) സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം വഴി ഇതിലേക്കായി വിനിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെ 
യുള്ള ഉദ്യോഗസ്ഥരാലും അപ്രകാരമുള്ള തുകയ്ക്കും, ഈ ഓർഡിനൻസ് പ്രകാരം 
ശിക്ഷാർഹമായ കുറ്റങ്ങൾ, കുറ്റാരോപിതന്റെ അപേക്ഷയിന്മേൽ പ്രോസിക്യൂഷൻ 
ആരംഭിക്കുന്നതിനു മുമ്പോ, പാസിക്യൂഷൻ ആരംഭിച്ചതിനു ശേഷം ബന്ധപ്പെട്ട 
കോടതിയുടെ അനുമതിയോടുകൂടിയോ, രാജിയാക്കാവുന്നതാണ്. 


( 2 ) ഒരു കുറ്റം രാജിയാ യാൽ രാജി യായ കുറ്റ വു മായി ബന്ധപ്പെട്ട് ആ 
കുറ്റക്കാരനെതിരെ വീണ്ടും നടപടികൾ തുടരാൻ പാടില്ലാത്തതും കുറ്റക്കാരൻ 
കസ്റ്റഡിയിൽ ആണെങ്കിൽ അയാളെയും വാഹനങ്ങൾ ഏതെങ്കിലും പിടിച്ചെടുത്തിരി 
ക്കുകയാണെങ്കിൽ അവയും വിടുതൽ ചെയ്യേണ്ടതുമാണ്. 


4 . 


12 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ഓർഡിനൻസിലെ 12 -ാം വകുപ്പിൽ 
( 2 ) -ാം ഉപവകുപ്പ് ഒഴിവാക്കേണ്ടതാണ്. 


ആരിഫ് മുഹമ്മദ് ഖാൻ , 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


29 


